© 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg. No. KLTV ( N )/ 634/ 2018-20 


SOVERNMENT 


സാധ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 12 
12th May 2020 

1195 മേടം 29 
29th Medam 1195 


നമ്പർ 


19 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 22 
22nd Vaisakha 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


12th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3389 


Ambalapuzha Taluk 


Kuttanad Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


ബന്ധ പ്പെട്ട 


(1) 
നമ്പർ എ4-148332019 . 

2020 ഫെബ്രുവരി 6. 
അമ്പലപ്പുഴ താലൂക്കിൽ കല വൂർ വില്ലേജിൽ കാട്ടൂർ 
പ്രദേശത്ത് തെക്കേപാലയ്ക്കൽ വീട്ടിൽ റ്റി. എക്സ്. സെബാസ്റ്റ്യൻ 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അവകാശപ്പെട്ടുകൊണ്ട്പരേതന്റെ മകളുടെ മകൻ 
ഏ ലി യൻ സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
1-1-2008 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ലൈസാമ്മ സെബാസ്റ്റ്യൻ ഭാര്യ 
മേരി ആൻ ( ബേർട്ടി) 

മകൾ 
ബിജു സെബാസ്റ്റ്യൻ 

മകൻ 
ഏലിയൻ ജോസ് മരണപ്പെട്ട 

മകൾ 
ബീന ജോസിന്റെ മകൻ 


നമ്പർ സി4-1840 2020 . 

2020 മാർച്ച് 9. 
കുട്ടനാട് താലൂക്കിൽ കുന്നുമ്മ വില്ലേജിൽ പുളിങ്കുന്ന് 
മുറിയിൽ പേര ശ്ശേരി വീട്ടിൽ പുഷ്പമ്മ ജോസ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുന്നുമ്മ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷ കയുടെ 
ഭർത്താവ് പി . പി. ജോസ് 30-1-2008- ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന് നിയ മാ നു സ ത അവകാശികളായി 
പറയുന്നവർ മാത്രമാണുള്ളത്. 


താഴ 


പേര് 


1 


78 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


2 


58 


1 


3 


56 


64 


പുഷ്പമ്മ ജോസ് 
പ്രതീഷ് 


ഭാര്യ 
മകൻ 


4 


2 


32 


3 


ആശ 


മകൾ 


31 


19 


അനന്തരാ 


പരേതന്റെ മാതാപിതാക്കൾ 

ജീവിച്ചി രി പ്പി ല്ല . 
ഇപ്കാരം അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പറ ഞ്ഞിട്ടുള്ളവരാണ് പരതന്റെ 
വ കാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം അമ്പ ല പ്പുഴ 

തഹ ശീൽദാർ 

മുമ്പാക 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2) 
നമ്പർ എ4-18323 / 2019 . 

2020 ജനുവരി 13 . 
അമ്പലപ്പുഴ താലൂക്കിൽ ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിൽ 
മേ രിവില്ല , പുതു ശ്ശേരി വീട്ടിൽ അന്നമ്മ രത്ന സ്വാമി @ 
അ ന്ന മ്മ , എ . ജെ . എന്നവർ മരിച്ചു പോയെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് അവകാശപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൻ ആർ. ഫാൻസിസ് സേവ്യർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൾ 13-7-2019 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന ആറ് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 
നിർമ്മല സാംസൺ 

മകൾ 
ക്രിസ്റ്റഫർ ആന്റണി 

മകൻ 
ജോസഫ് മാർട്ടിൻ 
ഫഡറിക് പോൾ 
എലിസബത്ത് ടീസ 

മകൾ 
ഫ്രാൻസിസ് സേവ്യർ 

മകൻ 


(2 ) 
നമ്പർ സി4-1426 2020 . 

2020 മാർച്ച് 2. 
കുട്ടനാട് താലൂക്കിൽ നെടുമുടി വില്ലേജിൽ നടുഭാഗം 
മുറിയിൽ ചക്ക ച്ചന്ത വീട്ടിൽ പ മ ച ന്ദൻ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ നെടുമുടി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷകന്റെ ഭാര്യ 
ഗിരിജാകുമാരി 8-1-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്, പരേതയ്ക്ക് 
നിയ മാ നുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളത്. 


ബന്ധം 


പേര് 


1 


56 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


2 


54 


1 


മാതാവ് 


88 


3 


52 


2 


ഭർത്താവ് 


51 


4 


51 


പാറുക്കുട്ടിയമ്മ 
പമചന്ദ്രൻ 
അനീഷ് കുമാർ 
അനിതാ ഗണേഷ് 


5 


മകൻ 


3 


50 


32 


6 


47 


4 


മകൾ 


28 


മേൽപ്പറ ഞ്ഞിട്ടുള്ളവ രാണ് പരേതയുടെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം അമ്പ ല പ്പുഴ തഹ ശീൽദാർ 

മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
അമ്പലപ്പുഴ. 

തഹശീൽദാർ. 


പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ഇപ കാരം 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി ക ഴി ഞ്ഞും ത പാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കുട്ടനാട്. 

തഹശീൽദാർ. 


47 


